| Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERN 


a 


രം സ 
VMENT OF 


OF KE 


ta 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


7th December 2010 
2010 ഡിസംബർ 7 


No . | Ag 


Vol. LVL 
വാല്യം 55 | 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


16th Agrahayana 1932 
1932 അഗ്രഹായനം 16 


COCHIN UNIVERSITY OF SCIENCE AND TECHNOLOGY 


NOTIFICATION 


No. Rect./ Lab . Tech ./D .P. O ./2000 (II). 


21st October 2010. 


Ref. — Vacancy Notification No . Ad . A3 / 16300 / 1996 dated 9 - 11- 2000 . 


The following ranked list of candidates selected for appointment to the post of Technician III in the Department 
of Instrumentation on a scale of pay of Rs . 9190 - 15510 on the basis of the interview held on 9 -4 - 2010 , arranged in the 
order of merit, is published for information . This ranked list will be valid for a period of two years from the date of the 
notification . 


Sl. No . 


Name 


Caste 


Rank 


1 
2 
3 


Babu Varghese 
Francis , M . D . 
Sureshkumar, N . P . 
Anilkumar, S . 
Ajimon Thomas 
Shaji , K . V . 


Date of birth 

22-4-1965 
20- 5 -1967 
19 -5 -1966 

5 -1 - 1968 
26- 5-1975 
10- 5-1973 


Religion 
Christian 
Christian 
Hindu 
Hindu 
Christian 


Jacobite 
RC 
Saiva Vellala 
Nair 
Jacobite 
Pulaya 


Category 
General 
Genaral 
Genaral 
Genaral 
Genaral 
SC 


6 


Hindu 


University Buildings , 
Kochi- 22 . 


( Sd.) 
Registrar. 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 
നമ്പർDB / TD - KHRD /Barapole/ 2010 -2011 . 

2010 ഒക്ടോബർ 19 . 
PR1 /548/ 2052/2010. 

കണ്ണൂർ ജില്ലയിലെ നിർദ്ദിഷ്ട ബാരാപോൾ മോൾ ഹൈഡ്രോഇലക്ട്രിക് പവർ സ്റ്റേഷനിൽനിന്നും കുന്നോത്ത് സ്ഥിതിചെയ്യുന്ന 
110 കെ . വി . ഇരിട്ടി സബ് സ്റ്റേഷനിലേക്ക് പുതുതായി വലിക്കാൻ ഉദ്ദേശിക്കുന്ന 110 കെ . വി. DC ലൈനിന്റെ സർവ്വേ, നിർമ്മാണം 
തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുവേണ്ടി കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിലെ ഉദ്യോഗസ്ഥൻമാരും ബോർഡ് ചുമതലപ്പെടുത്തുന്ന 
മറ്റ് വ്യക്തികളും തലശ്ശേരി താലൂക്കിലെ വിള മന , അയ്യൻകുന്ന്എന്നീ വില്ലേജുകളിലെ കുന്നോത്ത്, ആനപന്തിക്ക്വല, 
വള്ളിത്തോട്, കിളിയന്തറ, കൂട്ടു പുഴ, കച്ചേരിക്കടവ്, മുടിക്കയം, പാലത്തിൻകടവ് എന്നീ സ്ഥലങ്ങളിൽപെട്ട സ്വകാര്യഭൂമി 
ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽകൂടി അവരുടെ നിയമാനുസൃത കൃത്യനിർവ്വഹണത്തിനായി ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 164, 
85( 2) ( A ), ഇന്ത്യൻ ടെലഗ്രാഫ് ആക്റ്റ്1885 ( XIII) എന്നീ വകുപ്പുകൾ അനുസരിച്ച് പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം 
എല്ലാവരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
കാഞ്ഞിരോട്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 


